Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


| 22nd October 2013 
2013 ഒക്ടോബർ 22 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II 
വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


30th Aswina 1935 
1935 ആശ്വിനം 30 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


നിയമ ( ഭരണ - II ) വകുപ്പ് 


വാഹന പുനർ ലേലം/ ടെണ്ടർ പരസ്യം 


നമ്പർ 17065 / ഭരണം II (3 )/ 2013 / നിയമം. 2013 സെപ്റ്റംബർ 30 . 


ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്/ നിയമ വകുപ്പിലെ ചുവടെ 
പരാമർശിച്ചിട്ടുള്ള വാഹനം 25 - 10 - 2013 - ന് രാവിലെ 11 മണിക്ക് 
തിരുവനന്തപുരം, പേട്ട ഒഫിഷ്യൽലാംഗ്വേജ്( ലെജിസ്ലേറ്റീവ്) 
കമ്മീഷൻ, ഓഫീസ് പരി സ രത്ത് വച്ച് പരസ്യ മാ യി 
ലേലം/ ടെണ്ടർ വഴി വിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു . 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ അന്നേദി 
വസം രാവിലെ 10 .30 മണിക്ക് മുമ്പായി ടി വാഹനത്തിന് 
ന ി 

ശ്ച് 
ച്ചിട്ടുള്ള നിര ത ദ വ്യം അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 
നിരതദ്രവ്യം അടയ്ക്കുന്ന സമയത്ത് തിരിച്ചറിയൽ രേഖ 
( വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്/ ഡവിംഗ് ലൈസൻസ് 
മുതലായവ) കർശനമായും ഹാജരാക്കേണ്ടതാണ്. വാഹനം 
ടെണ്ടർ വഴി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി സീൽ 
ചെയ്ത ടെണ്ടറുകൾ “ നിയമ വകുപ്പ് സെക്രട്ടറി , ഗവൺമെന്റ് 
സെക്രട്ടേറിയറ്റ്, തിരു വ ന ന്ത പുരം എന്ന വിലാ സ ത്തിൽ 
24 - 10 - 2013 വൈകുന്നേരം 3 മണിക്കകം ടി ഓഫീസിൽ 
ലഭ്യമാക്കേണ്ടതാണ്. അതിനുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ 
പരിഗണിക്കു ന്ന തല്ല. ടെണ്ടറുകൾ അയയ്ക്കുന്നകവറിന് 
മുകളിൽ വാഹനം ലേലം കൊള്ളുന്നതിനുള്ള ടെണ്ടർ എന്ന് 
രേഖപ്പെടുത്തിയിരിക്കണം. 


- ലേലദിവസം രാവിലെ കൃത്യം 11 മണിക്ക്തന്നെ ലേല 
നടപടികൾ ആരംഭിക്കുന്നതാണ്. ലേലം വിളി അവസാനിച്ചാലുടൻ 
ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതി 
ലാണോ കൂടുതൽ തുക കാണുന്നത് ആയത് താൽക്കാലിക 
മായി ഉറപ്പിക്കുന്നതുമാണ്. പ്രസ്തുത വ്യക്തി ലേലം/ ടെണ്ടർ 
തുകയുടെ നാലിലൊരു ഭാഗം ( നിരതദ്രവ്യം ഉൾപ്പെടെ) ലേല 
സ്ഥലത്ത് വച്ച് അടയ്ക്കേ ണ്ടതും ബാക്കി തുക നികുതി 
ഉൾപ്പെടെ 3 ദിവസത്തിനകം അടച്ച് വാഹനം നീക്കം ചെയ്യേ 
ണ്ടതുമാണ്. ടെണ്ടർ നൽകുന്ന വ്യക്തി ലേലദിവസം ഹാജരാ 
കുന്നില്ലെങ്കിൽ നിരതദ്രവ്യം ഉൾപ്പെടെ ടെണ്ടർ തുകയുടെ 
നാലിലൊന്ന് ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം അടക്കം 
ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം പ്രസ്തുത ടെണ്ടർ പരിഗണി 
ക്കു ന്ന ത ല്ല . ലേലം താൽക്കാ ലി ക മായി സ്ഥി ര പ്പെട്ടു 
ക ഴി ഞ്ഞാൽ ബന്ധ പ്പെട്ട വ്യക്തി ലേല നിബന്ധ ന കൾ 
പാലിക്കാത്തപക്ഷം അയാളുടെ പേരിലുള്ള ലേലം അസ്ഥിര 
പ്പെടു ത്തു ന്നതും നിര ത ദ വ്യം സർക്കാ രി ലേക്ക് മുതൽ 
കൂട്ടുന്നതും കൂടാതെ അടുത്ത്ഏറ്റവും കൂടുതൽ തുക വിളിച്ച 
ആളിന്റെ പേർക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 


വാഹ ന ത്തിന്റെ നമ്പരും മോഡലും - KL 01 Q 135 
(Hindustan Ambassador- 1999 Model). 


നിരതദ്രവ്യം - 


200. 


ടി വാഹനം പരിശോധിക്കുവാൻ താല്പര്യമുള്ളവർക്ക് 
പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ വൈകു ന്നേരം 3 മണിമുതൽ 
5 മണിവരെ അതിന് അവസരമുണ്ടായിരിക്കുന്നതാണ്. ലേല 
ദിവസം പൊതു അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം രാവിലെ 11 മണിക്ക് തന്നെ ലേല നടപടികൾ 
കൈക്കൊള്ളുന്നതായിരിക്കും. കാരണം കൂടാതെ ലേലം/ ടെണ്ടർ 
സ്ഥിരീകരിക്കുന്നതിനും സ്ഥിരീകരിക്കാതിരിക്കുന്നതിനും ഉള്ള 
അവകാശം നിയമ വകുപ്പ് സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണ്. 


എസ്. വരദരാജൻ, 

അണ്ടർ സെക്രട്ടറി, 
-- ആതറൈസ്ഡ്ഓഫീസർ 
( നിയമ വകുപ്പ് സെക്രട്ടറിക്കുവേണ്ടി). 


തിരുവനന്തപുരം. 


